കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/ 634/2012 -14 


GOVER 


കര 
VERNME 


രള സർ 


ആക്കാം. 


VT OF 


OF KERA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


| 


നമ്പർ 


2014 മാർച്ച് 18 
18th March 2014 

1189 മീനം 4 
4th Meenam 1189 
1935 ഫാൽഗുനം 27 
27th Phalguna 1935 


Vol . III 


No. 


1 


Thiruvananthapuram , 

Tuesday 


PART III 


Commissionerate of Land Revenue 


ERNAKULAM DISTRICT 


പുനർ ലേല പരസ്യം 


നായും അപ്പോൾ തന്നെ കെട്ടിവെക്കേണ്ടതാണ്. സാധാരണ 
സർക്കാർ ലേലം സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഈ 
ലേലത്തിനും ബാധകമായിരിക്കും. 


നമ്പർ എ5- 2974 / 2013 . 


2014 ഫെബ്രുവരി 17 . 


തടിയുടെ അളവുകൾ 


ഇനം മഹാഗണി 


നീളം ( Cm ) - 10 . 5 


- മൂവാറ്റു പുഴ താലൂക്ക്, പാലക്കുഴ വില്ലേജ്, ആറൂർ 
ഗവൺമെന്റ് യു . പി. സ്കൂൾ കോമ്പൗണ്ടിൽ അപകട ഭീഷണി 
യായി നിന്നിരുന്നതും, വെട്ടിമാറ്റി സ്കൂൾ കോമ്പൗണ്ടിൽ 
സൂക്ഷിച്ചിട്ടുള്ളതുമായ താഴെ പറയുന്ന അളവുകളോടുകൂടിയ 
മഹാഗണി മരം 28 - 3 - 2014 -ാം തീയതി പകൽ 11 -മണിക്ക് 
സ്ഥലത്തുവച്ച് റവന്യൂ ഡിവിഷണൽ ആഫീസറോ, അദ്ദേഹം 
ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം 
ചെയ്തു വിൽക്കുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്നവർ - 1,000 നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ 
പങ്കെ ടു ക്കേ ണ്ട തും , ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം 
വിളിക്കുന്ന ആളുടെ പേരിൽ ലേലം താൽക്കാലിക മായി 
ഉറപ്പിച്ച്, ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവാകുന്ന മുറക്ക് ലേല 
വസ്തുക്കൾ വിട്ടു നൽകുന്നതുമാണ്. ലേല തുക മുഴുവ 


വണ്ണം ( Cm ) 146 


തടി അളവ് ( M3 ) _ 1. 213 


റവന്യൂ ഡിവിഷണൽ ആഫീസ്, ( ഒപ്പ്) 
മൂവാറ്റുപുഴ. 

റവന്യൂ ഡിവിഷണൽ ആഫീസർ. 


